Regn . No . KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


SIRRI 


GOVERN 


കേര 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2017 സെപ്റ്റംബർ 19 
19th September 2017 

1193 കന്നി 3 
3rd Kanni 1193 
1939 ഭാദ്രം 28 
28th Bhadra 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Irrigation Department 


ലേല / ക്വട്ടേഷൻ പരസ്യം 


നിബന്ധനകൾ 


നമ്പർ എ6/ സ്റ്റാൾ ടെണ്ടർ /2017 - 18. 


2017 ആഗസ്റ്റ് 4. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി മല മ്പു ഴ ജല സേചന 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മലമ്പുഴ ഗാർഡന് 
പുറത്തുള്ള R10 സ്റ്റാൾ ഏറ്റെടുത്ത് 3 വർഷക്കാലത്തേക്ക് 
പ്രവർത്തിപ്പിക്കുന്നതിന് മുദ്രവെച്ച കവറുകളിൽ മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ്/ സ്പീഡ് 
പോസ്റ്റായി മാത്രം ക്ഷണിച്ചു കൊ ള്ളു ന്നു . ത പാ ലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയാകു 
ന്നതല്ല. ആയതിന്റെ ലേലം 22 - 9 - 2017 - ന് വൈകുന്നേരം 3 
മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
വെച്ചു നട ത്തു ന്നതും ലേലാ വ സാനം ഹാജരുള്ള 
ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ക്വട്ടേഷനുകൾ തുറക്കുന്നതും 
കൂടുതൽ തുകയ്ക്ക് ലേലം/ ക്വട്ടേഷൻ നൽകിയ വ്യക്തിയുടെ 
പേരിൽ താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ 
പങ്കെ ടു ക്കു വാ നുള്ള അ വ കാശം ദർഘാസ് സമർപ്പിച്ച് 
വ്യക്തികൾക്കു മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു . 
Gaz. No. 37/ 2017/DTP (Irrigation ). 

277 


1. ദർഘാസ് പ്രമാണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മിനിമം 

ലൈസൻസ് ഫീയേക്കാൾ കൂടിയ തുകയായിരിക്കണം 
മൽസരാർത്ഥി ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
2 . ദർഘാസ് പ്രമാ ണ ത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന 
തുകയുടെ 2.5 % നിരതദ്രവ്യം ഡിമാന്റ് ഡാഫ്റ്റായി 
( ഡി . ഡി .) ദേശസാൽകൃത ബാങ്കുകളുടെ ഷെഡ്യൂൾ 
ബാങ്കുകളിൽ നിന്ന് എടുത്ത വ മാത്രം സ്വീകരിക്കു 
ന്നതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ വാങ്ങിയ നിശ്ചിത തുക യ്ക്കു ള്ളതും 
അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്കവിധത്തിൽ 

അധികാരപ്പെടുത്തിയതുമായിരിക്കണം. 
3 . ദർഘാസ് പ്രമാണത്തോടൊപ്പം നിരതദ്രവ്യം - 200 - ന്റെ 
മുദ്രപ്പത്രത്തിൽ ഉള്ള ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടി സഹിതം 
കവറിൽ മേൽ പ്രസ്താവിച്ച തീയതിക്കുമുമ്പായി ഈ 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
ലേലം സ്ഥിരമായി ഉറപ്പിച്ച് ഉത്തരവ് ലഭിച്ചതിനുശേഷം 
നിശ്ചിത മാതൃകയിലുള്ള ഉടമ്പടി ഒപ്പിട്ടതിനുശേഷമേ 
ലേലം കൊണ്ടയാൾക്ക് ക വ ശാ വ കാശം 
ലഭിക്കുകയുള്ളൂ. 


4 . 


19th AUGU, 2017) 


IRRIGATION DEPARTMENT 


496 


9 . 


5. ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ ടെണ്ടർ - ടെണ്ടർ നമ്പർ- 9/ 2017 - 18. 
നമ്പർ, സ്റ്റാളിന്റെ പേര്, കരാ റു കാ രന്റെ പൂർണ്ണ 

ഇനം - R10 . 
മേൽവിലാസം എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. 

വിൽപന സ്വഭാവം/ സാധനങ്ങൾ - ഫേൻസി ഐറ്റംസ്. 
ഗാർഡനിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റാളിനുപുറമെ യാതൊരു 

ഏറ്റവും കുറഞ്ഞ വാർഷിക ലൈസൻസ് ഫീ 
വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലും അനുവദിക്കുന്നതല്ല . 

6 ,62 ,400 . 
ജല സേ ചന വകു പ്പിൽ ലേലത്തെ സംബ ന്ധിച്ച് 

നിരതദ്രവ്യം ( ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 2.5 % ) - 2 .5 %. 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 

ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,350 + വാറ്റ്. 
ബാധകമായിരിക്കും. 

കാലാവധി 3 വർഷം. 
- എക് സി ക ട്ടീവ് എഞ്ചി നീ യർക്ക് എപ്പോൾ 

ദർഘാസ് ക്വട്ടേഷൻ പ്രമാണങ്ങൾ 14 - 9 - 2017 , 10 മണി 
വേണമെങ്കിലും ഒരു മാസത്തെ നോട്ടീസ് നൽകി കട 

- മുതൽ 14 - 9- 2017 , 5 മണിവരെ വിൽപ്പന നടത്തുന്നതും പൂരി 
ഒഴി വാ ക്കു ന്ന തി നുള്ള പൂർണ്ണ മായ അ ധി കാരം 
നിക്ഷിപ്തമാണ്. 

പ്പിച്ച ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ്മുഖേന 

22 - 9 - 2017 - ന് വൈകിട്ട് 2 മണിവരെ ഈ 
ലേലത്ത് സംബ ന്ധിച്ച് എക് സി ക്യൂ ട്ടീവ് 

കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതുമായിരിക്കും. 
എഞ്ചി നീ യറെടു ക്കുന്ന എല്ലാ തീരു മാ ന ങ്ങളും 
അന്തിമമായിരിക്കും. 

22 - 9 - 2017 - ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 

അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോതൽസമയം 
10 . മുൻകാലങ്ങളിൽ ലേലമെടുത്ത് കാലാവധിക്കുമുൻപ് 

ഹാജരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ വൈകുന്നേരം 3 
ഒഴിവാകുകയും അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത 

മണിക്ക് ലേലം നടത്തുന്നതു മാ യിരിക്കും. ഏതെങ്കിലും 
വരുത്തിയവരേയും വകുപ്പിനെതിരെ അനാവശ്യ കേസ്, 

കാര ണ വശാൽ നിശ്ചിത ദിവസം അവധി യാ യി രു ന്നാൽ 
പരാതി തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളവരെയും 

അതിനടുത്ത പ്രവർത്തി ദിവസം ദർഘാസുകൾ പരിഗണിക്കു 
ഈ കാര്യാ ല യ ത്തിൽ നിന്നും ഏതെങ്കിലും 

ന്ന താ ണ്. ദർഘാസ് പ്രമാ ണ ങ്ങ ൾ തുറ ക്കു ന്ന തിനു 
കാരണവശാൽ കട ഒഴിപ്പിക്കുകയും നിയമനടപടികൾ 

മുന്നോടിയായി തുറന്ന ലേലം വിളി നട ത്തു ന്ന താ ണ്. 
എടുത്തിട്ടുള്ളവരെയും ഈ ലേലത്തിൽ പങ്കെടുക്കുവാൻ 

ദർഘാസ് പ്രമാണം സമർപ്പിച്ച വ്യക്തികൾക്കു മാത്രമേ 
അനുവദിക്കുന്നതല്ല . 

ലേലം വിളിയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. 
11. ഓരോ സ്റ്റാളിനും അനു വദിച്ചിട്ടുള്ള സാധ ന ങ്ങൾ ലേലം വിളിയിൽ പങ്കെടുക്കുന്നവർ - 10 ,000 (എക്സിക്യൂട്ടീവ് 
മാത്രമേ വിൽപ്പന / സേവനം നടത്തുവാൻ പാടുള്ളൂ. എഞ്ചി നീ യറുടെ പേരി ലു ള്ള ത് ) ഡി . ഡി . മുൻകൂറായി 
നിയമ വിരുദ്ധമായ പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 

കെട്ടിവെയ്ക്കേണ്ടതാണ്. തുടർന്ന് ദർഘാസ് പ്രമാണങ്ങൾ 
പിഴയായി ആദ്യത്തെ പ്രാവശ്യം - 5,000 - രണ്ടാമത്തെ 

തുറക്കുന്നതുമായിരിക്കും. 
പ്രാവശ്യം - 10 ,000 - മൂന്നാമത്തെ പ്രാവശ്യം കരാറു 

ലേലത്തിൽ പങ്കെടുത്ത് ഉയർന്ന തുക ക്വാട്ട് ചെയ്ത് 
റദു ചെയ്യുന്നതുമായിരിക്കും. 

സ്റ്റാൾ സ്വന്തമാക്കിയ വ്യക്തികൾ ക്വാട്ട് ചെയ്തു മുഴു വൻ 
എഗ്രിമെന്റ് കാലാവധി കഴിയുന്നതിനുമുമ്പ് സ്റ്റാൾ 

തുകയും കൂടാതെ ടി തുകയുടെ സർവീസ് ടാക് സ് , 
ഒഴിഞ്ഞാൽ സർക്കാരിനു വരുന്ന സാമ്പത്തിക നഷ്ടം/ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് എന്നിവ 
കഷ്ടനഷ്ടങ്ങളും തുടർന്ന്പുനക്രമീകരിക്കുന്നതിനുള്ള അന്നുതന്നെ ഈ കാര്യാ ല യ ത്തിൽ അ ട യ് ക്കേ ണ്ടതും 
നഷ്ടങ്ങളും ഈടാക്കുന്നതാണ്. 

നിബന്ധന 4 പ്രകാരം ഉടമ്പടിയിൽ ഏർപ്പെടുത്തേണ്ടതുമാണ്. 

അല്ലാത്ത പക്ഷം EMD സർക്കാരിലേക്ക്കണ്ടു കെട്ടുന്നതും 
14. ആധാറും ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡും ഒരു 

അടുത്ത തുക ക്വാട്ട് ചെയ്ത വ്യക്തിയെ പരിഗണിക്കുന്ന 
പകർപ്പ് സഹിതം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട 

തായിരിക്കും. എല്ലാ വർഷവും കാലാവധിക്ക് ഒരു മാസം 
താണ്. 

മുമ്പ് വർഷം തോറും പൈസ അടച്ച് ഉടമ്പടി പുതുക്കേണ്ട 
15 . മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, വൃത്തിഹീനമായ അവസ്ഥ , 

താ ണ് . 3 വർഷ ത്തി നു ള്ളിൽ അടുത്ത ഓരോ വർഷവും 
ആരോഗ്യ പ്രശ്നം, പെരുമാറ്റദൂഷ്യം, നിയമപരമായി 

നില വിലുള്ള വാട കയും അതിന്റെ 10 % - ആയതിന്റെ 
സർക്കാർ വകു പ്പു ക ളു മായി ഉണ്ടാ കു ന്ന മറ്റു 

സർവ്വീസ് ടാക്സസും ഈ കാര്യാലയത്തിൽ അടക്കേണ്ടതും 
പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു 

സപ്ലിമെന്ററി എഗ്രിമെന്റ് ഒപ്പിടേണ്ടതുമാണ്. 
മുന്നറിയിപ്പും കൂടാതെ കട ഒഴിപ്പിക്കുന്നതാണ്. 
കാലാ കാ ല ങ്ങ ളിൽ, സർക്കാരും ഈ വകുപ്പും 
നിശ്ചയിക്കുന്ന നിയ മ ങ്ങളും എക് സി ക്യൂട്ടിവ് 

-- എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
എഞ്ചിനീയർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളും ഇതിന് 

കാര്യാലയം, ഇറിഗേഷൻ 

- എക്സിക്യൂട്ടീവ് 
ബാധകമായിരിക്കും. 

ഡിവിഷൻ, മലമ്പുഴ. 

എഞ്ചിനീയർ (I/c). 


12 . 


13 . 


278 


